© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 


सत्यमेव जयते 


Government of Kerala 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


ക്ക 


സ് 


GOVERNMENT 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ഏപ്രിൽ 27 
27th April 2021 


വാല്യം 10 


നമ്പർ 


1196 മേടം 14 
14th Medam 1196 


" } - 


Vol . X 


Thiruvananthapuram , 


No. 


Tuesday 


1943 ശാഖം 1 
7th Vaisakha 1943 


PART III 


Fisheries Department 


ഉത്തരവ് നമ്പർ എഫ് / 3064 / 15 തീയതി 27-3-2021 


ഫിഷറീസ് സഹകരണ സംഘം രജിസ്ട്രാർ ഫിഷറീസ് 

ജോയിന്റ് ഡയറക്ടർ ( ഉത്തരമേഖല ) 
കോഴിക്കോടിന്റെ നടപടിക്രമം 


ക്ഷമ സഹ ക രണ 


വിഷയം : 


ഫിഷറീസ് - സഹകരണം 

-മീൻ ത രു വ് 


സഹ ക രണ 


സംഘം 


മത്സ്യ തൊഴിലാളി 

വിക സന ക്ഷമ 

ക്ലിപ് തം നമ്പർ 
ഡി . എ ഫ് ( എം . ) 134 193 [ പ്രവർത്തനം 
നിർത്തൽ ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


സൂചന :-( 1 ) ഫിഷ റീ സ് അ സി സ ന്റ  ് ര ജി സ് ( ടാ ർ 

പ  ാ ന  ാ നി യ  ി ഒ ട 5 
എ . ആർ . എഫ് . 169 15 നമ്പർ കത്ത് 


മലപ്പുറം ജില്ലയിലെ മീൻതെരുവ് മത്സ്യത്തൊഴിലാളി 
വിക സന 

സംഘം ക്ലിപ് തം നമ്പർ 
ഡി . എ ഫ : ( എം . ) 134 193 - ൽ ഭരണ സമിതി കാലാവധി 
9 -8 -2015 -ൽ അ വ സാ നിച്ച തിനെ തുടർന്ന് സംഘ ത്തിൽ 
യാതൊരു ഭരണ സംവിധാനവുമില്ലെന്ന് സൂചന ( 1 ) പ്രകാരം 
ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ പൊന്നാനി റിപ്പോർട്ട് 
സമർപ്പിക്കുകയും ആയതിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്ന 
തിലേക്കായി 1969 കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 
65 പ്രകാരം പരിശോധന നടത്തുന്നതിന് എഫ് . ഡി . ഒ . ഗ്രേഡ് -1 , 
പൊന്നാനിയെ ചുമതലപ്പെടുത്തികൊണ്ട് സൂചന ( 2 ) പ്രകാരം 
ഉത്തരവ് പുറപ്പെടുവിക്കുകയും വകുപ്പ് 65 പരിശോധന 
റിപ്പോർട്ട് സൂചന ( 3 ) പ്രകാരം സമർപ്പിച്ചിട്ടുമുണ്ട് . 
പസ് തുത റിപ്പോർട്ട് പ്രകാരം 

രേഖ കൾ 
ലഭ്യ മ ല്ലെന്നും സഹ . ഓഡിറ്റ് വിഭാഗം ആർ . എൻ . എ . 
ലിസ്റ്റിൽപ്പെടുത്തിയ സംഘമാണെന്നും , 1993 - ൽ പ്രവർത്തനം 
തുട ങ്ങിയ 

വർഷം പിന്നിട്ട പ്പോൾ തന്നെ 
പ്രവർത്തനം നിർത്തിയെന്നും , സംഘം പുനരുജ്ജീവനത്തിന് 
യാതൊരു സാധ്യത യു മില്ലാത്ത തിനാൽ വകുപ്പ് 71 ( സി ) 
പ്രകാരം നിർത്തൽ ചെയ്ത് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്ന 
താണെന്ന് സൂചന ( 3 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു . 


2 


- 2019 


ല 


സംഘം 


17-1-2020 


( 2 ) ഈ ആഫീസിലെ 8-5-2019 , 

തീയതികളിലെ ഇതേ നമ്പർ ഉത്തരവ് . 


സംഘം 


2 


( 3 ) എഫ് . ഡി . ഒ . ഗഡ് -1 പൊന്നാനിയുടെ 


15-2-2021 - ലെ എഫ് . ഡി . ഒ . | പി . എൻ.ഐ. 


134 193 നമ്പർ കത്ത് . 


Gaz . No.17 / 2021 / DTP ( Fisheries ) . 


305 


22 


KERALA GAZETTE 


PART III 


മേൽ സാഹചര്യത്തിൽ സംഘം പുനരുജ്ജീവനത്തിന് 
യാതൊരു സാധ്യതയുമില്ലായെന്ന് ബോധ്യമായതിനാൽ 1969 
KCS Act വകുപ്പ് 3 ( പകാരം എന്നിൽ നിക്ഷിപ്ത മായ 
അധികാരം വിനിയോഗിച്ച് മീൻതെരുവ് മത്സ്യത്തൊഴിലാളി 
വിക സന 

സംഘം ക്ലിപ് തം നമ്പർ 
ഡി . എഫ് . ( എം ) 134 193 - ൽ വകുപ്പ് 71 ( 2 ) ( ബി ) പ്രകാരം 
പ്രവർത്തനം നിർത്തൽ ചെയ്ത് കൊണ്ടും , വകുപ്പ് 72 
പകാരം ലിക്വിഡേറ്റർ ആയി എഫ് , ഡി . ഒ . ( ഗഡ് -1 
പൊന്നാനിയെ നിയോഗിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവ് 


ക്ഷ മ 


സഹ ക ര ണ 


പുറപ്പെടുവിക്കുന്നു . 


ലിക്വി ഡേറ്റർ ഉടൻ തന്നെ സംഘ ത്തിന്റെ ആസ്തി 
ക ളു ടെയും ബാധ്യ ത ക ളു ടെയും ചുമ തല ഏറ്റെടുത്ത് 
റിപ്പോർട്ട് ചെയ്യേണ്ടതും നിയമാനുസൃത കാലാവധിയായ 
രണ്ട് മാസത്തിനു ശേഷം സംഘ ത്തിന്റെ 
സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് . 


അവ സാന 


ഫിഷറീസ് ജോയിന്റ് 
ഡയറക്ടറാഫീസ് , 
കോഴിക്കോട് . 


( ഒപ്പ് ) 
ഫിഷറീസ് സഹകരണ സംഘം 

രജിസ്ട്രാർ 
ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ . 

( ഉത്തരമേഖല ) 


306 


